Regn . No . KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 
| Reg . No. KL / TV ( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


t+ 


* 


പ 


സി 
MENT OF 


~ 


KERALA 


I 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 | രക്ഷാ 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


Vol.IX 


) 


Thivananthapura 


2020 മാർച്ച് 10 
10th March 2020 

1195 കുംഭം 26 
26th Kumbham 1195 
1941 ഫാൽഗുനം 20 
20th Phalguna 1941 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


1 


PART III 
Commissionerate of Land Revenue 


10th MARCH 2020] 


COMMISSIONERATE OF LAND REVENUE 


2087 


നമ്പർ സി2 - 14998 2019. 

2019 ഡിസംബർ 28. 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മേലുകാവ് 
വില്ലേജിൽ മേലുകാവ് കര യിൽ കൊച്ചു മാക്കൽ വീട്ടിൽ 
പൻ സി മോൾ ജോൺ എന്ന വർ 30 - 7 - 2019 - ൽ മ ര ണ 
മടഞ്ഞിട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട 
അപേക്ഷയിൽ മേലു കാവ് വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ പരേതയ്ക്ക്താഴെപ്പറയുന്ന 
അവകാശി ഉള്ളതായി കാണുന്നു. 


- (2 ) 
നമ്പർ സി1 - 1127412019 . 

2019 ഡിസംബർ 23. 
വൈക്കം താലൂക്കിൽ തലയാഴം വില്ലേജിൽ തോട്ടകം 
കര യിൽ കാട്ടു മന വീട്ടിൽ ലൈല മാത 25 - 7 - 2013 - ൽ 
മരണ മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാളുടെ അനന്തരാവകാശ 
സാക്ഷ്യ പതം ഫെഡറൽ ബാങ്ക് വൈക്കം ശാഖ യിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവ ശ്യ ങ്ങൾക്കു മായി 
അനുവദിച്ച് തരണമെന്ന് കാണിച്ച് പരേതയുടെ ഭർത്താവ് 
മാത ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ തലയാഴം 
വിലേ ജാ ഫീസർ മുഖാന്തിരം അന്വേഷണവും അവ കാശ 
വിചാര ണയും നട ത്തി യ തിൽ ടിയാൾ 25 - 7 - 2013 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി 
താഴെ വിവരിക്കുന്ന 4 ( നാല്) പേർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 
കമ - പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
മാത്യു ജോർജ്ജ് 

ഭർത്താവ് 
- മിലൻ ഡാക്സ് 

മകൾ 
- ജോർജ്ജ് മാത്യു 

മകൻ 
ജോമൽ മാതൃ 


പേര് 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


മെറീന ജയിംസ് 


മകൾ 


29 


69 - 


ആയ തിനാൽ ടി ആവ ശ്യത്തിലേക്കുള്ള പരേതയുടെ 
നിയമാനുസൃത അവകാശി മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്നൽകുന്നതിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ 
ഉ ള്ള പക്ഷം ആ യത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കു 
ശേഷവും തപാൽമാർഗ്ഗ വും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങളും 
പരാതികളും സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
മീനച്ചിൽ. 

തഹശീൽദാർ. 


Vaikom Taluk 


പരസ്യം 


നമ്പർ സി1 - 11262 2019. 


| 2019 ഡിസംബർ 8 . 


വൈക്കം താലൂക്കിൽ തലയാഴം വില്ലേജിൽ തലയാഴം 
കരയിൽ കിഴക്കേ ഈരത്തറ വീട്ടിൽ മുകുന്ദൻ 29 - 10 - 1996 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു , 
ബാങ്ക് സംബ ന്ധ മായ ആ വ ശ്യ ങ്ങ ൾ ക്കും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ അനീഷ്, കെ . എം . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ തലയാഴം വില്ലേജാഫീസർ 
മു ഖാന്തിരം അ ന്വേ ഷണവും അ വ കാശ വിചാര ണ യും 
നടത്തിയതിൽ ടിയാൻ 29 -10 -1996 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേ ത ന്റെ അ വ കാ ശിക ളായി താഴെ വിവ രി ക്കുന്ന 
3 (മൂന്ന്) പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 
- പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഓമന 

ഭാര്യ 
അജിമോൻ, കെ . ഒ . 

മകൻ 
അനീഷ്, കെ . എം . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആ വ ശ്യ ത്തി ലേ ക്കായി പരേതന്റെ നിയ മാ നു സത 
അവകാശികളായി മേൽവിവരിച്ച 1 മുതൽ 3 വരെയുള്ളവരെ 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺ മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീക രിച്ച് 30 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട താ ണ്. നിശ്ചിത 
സമ യ ത്തിന് ശേഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 


- പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവ ശ്യ ത്തി ലേ ക്കായി പരേതയുടെ നിയ മാ നു സൃത 
അവകാശികളായി മേൽവിവരിച്ച 1 മുതൽ 3 വരെയുള്ളവരെ 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീക രിച്ച് 30 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമ യ ത്തിന് ശേഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 

- ( 3) 
നമ്പർ സി1 - 1444 / 2020. 

2020 ഫെബ്രുവരി 12 . 
വൈക്കംതാലൂക്കിൽ ഉദയനാപുരം വില്ലേജിൽ വൈക്കയാർ 
കരയിൽ മാർപ്പാടിമന വീട്ടിൽ വേണുഗോപാൽ, എം . ആർ. 
18 - 10 - 2019 - ൽ മര ണ മ ട ഞഞ്ഞിട്ടുള്ളതാണന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യപത്രം വിവിധ ആവശ്യങ്ങൾക്കുമായി 
അനു വാദിച്ച് നൽക ണ മെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
വിപിൻ, എം . പി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ഉദയനാപുരം 
വില്ലേ ജാ ഫീസർ മുഖാന്തിരം അന്വേഷണവും അവ കാശ 
വിചാര ണ യും നട ത്തി യ തിൽ ടിയാൻ 18 - 10 - 2019 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 
താഴെ വിവരിക്കുന്ന 3 (മൂന്ന്) പേർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 
കമ പേര് 

- പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഗീത വേണുഗോപാൽ ഭാര്യ 
ഇന്ദു ജയകുമാർ 

മകൾ - 49 
വിപിൻ, എം . വി . 

മകൻ 
- പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആ വ ശ്യ ത്തി ലേ ക്കാ യി പരതന്റെ നിയ മാ നു സ ത 
അവകാശികളായി മേൽ വിവരിച്ച് 1 മുതൽ 3 വരെയുള്ളവരെ 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേ രള ഗവൺ മെ ന്റ് ഗസറ്റിൽ പ്രസിദ്ധീക രിച്ച് 30 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമ യ ത്തിന് ശേഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 


Gaz. No . 10 /2020/DTP (CLP ). 


281 


കമ 


1 


ഭാര്യ 


2088 KERALA GAZETTE 

[PART III 

IDUKKI DISTRICT 
നമ്പർ സി1- 11266 2019 . 2019 ഡിസംബർ 16 . 

Devikulam Taluk 
- വൈക്കം താലൂക്കിൽ ഞീഴൂർ വില്ലേജിൽ തിരുവമ്പാടി 
കരയിൽ പറമ്പിൽ കുര്യാസ് വീട്ടിൽ ജെയിംസ്ലൂക്കോസ് 

പരസ്യം 
7 - 11 - 2017 - ൽ മര ണ മ ട ഞഞ്ഞിട്ടു ള്ള താ ണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യപത്രം വിവിധ ആവശ്യങ്ങൾക്കായി 
അ നു വ ദിച്ച് നൽ ക ണ മെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 

റഫ് . ജി3 - 561912019. 

2019 ഡിസംബർ 24. 
മേരി ജെയിംസ് സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ഞീഴൂർ 
വില്ലേജാ ഫീസർ മുഖാന്തിരം അന്വേഷണവും അവ കാശ - ദേവികുളം താലൂക്കിൽ വെള്ളതൂവൽ വില്ലേ ജിൽ 
വിചാര ണ യും നട ത്തി യ തിൽ ടിയാൻ 7 - 11- 2017 - ൽ കല്ലാർകുട്ടി കരയിൽ, കാലായിൽ വീട്ടിൽ ജോൺസൺ, കെ . സി . 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി എന്നയാൾ 13 - 7 - 2018 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്. 
താഴെ വിവരിക്കുന്ന 3 (മൂന്ന്) പേർ മാത്രമാണുള്ളതെന്നും 

പരേതന്റെ മരണാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മറ്റ് 
അറിയുന്നു . 

ആവശ്യങ്ങൾക്കുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കു 
കമ പേര് പരേതനുമായുള്ള വയസ് 

ന്നതിനായി ഭാര്യ സുമിനി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
നമ്പർ 

ബന്ധം 

ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും 
മേരി ജോസ് എന്ന 

അവകാശ വിചാരണയും നടത്തിയതിൽ പരേതന്റെ അനന്തരാവ 
മേരി ജെയിംസ് ഭാര്യ 

കാശികളായി താഴെ കാണുന്നവർ മാത്രമാണുള്ളതെന്ന് 
സ്മിത ജെയിംസ് മകൾ 

അറിയിച്ചിരിക്കുന്നു . 
വിനിത ജെയിംസ് 

പേര് 

പരേതനുമായുള്ള വയസ് 
- പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 

നമ്പർ 

ബന്ധം 
ടി ആ വ ശ്യ ത്തി ലേ ക്കായി പരേതന്റെ നിയ മാ നു സത 
അവകാശികളായി മേൽവിവരിച്ച് 1 മുതൽ 3 വരെയുള്ളവരെ 

സുമിനി 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 

ജോബിൻ 

മകൻ 
ആർക്കെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺ മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 

ആൽബിൻ 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. പിതാവ് ജീവിച്ചിരിപ്പില്ല . 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട താ ണ്. നിശ്ചിത 
സമ യ ത്തിന് ശേഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 

- മേൽപ്പറ ഞ്ഞ വരെ മാത്രം ഉൾപ്പെടുത്തി ഒരു 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 

എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോഉണ്ടെങ്കിൽ 
നമ്പർ സി1- 11961 2019 . 

2019 ഡിസംബർ 16. 

ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീ ക രിച്ച് 

30 ദിവസത്തിനകം ദേവികുളം തഹശീൽദാരെ നേരിട്ട് ബോധിപ്പി 
- വൈക്കം താലൂക്കിൽ മുളക്കുളംവില്ലേജിൽ വടുകുന്നപ്പുഴ 
കര യിൽ പേപ്പ് തി യിൽ വീട്ടിൽ ബേബി 5 - 2 - 2013 - ൽ 

ക്കേ ണ്ട താ ണ് . നിശ്ചിത സമയ പരിധി ക്കു ശേ ഷിമോ 
മരണ മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ അനന്തരാവകാശ 

തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന യാതൊരു വിധ പരാതികളോ 
സാക്ഷ്യപത്രം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഹാജരാക്കുന്നതിനും ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല . 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി അനുവദിച്ച് നൽകണമെന്ന് 

(2 ) 
കാണിച്ച് പരേതന്റെ ഭാര്യ ഉഷാ ബേ ബി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ മുളക്കുളം വില്ലേജാഫീസർ മുഖാന്തിരം റഫ്. ജി3 -9228 2019. 

2019 ഡിസംബർ 24 . 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയാൻ 5 - 2 -2013 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ - ദേവികുളം താലൂക്കിൽ കെ . ഡി . എച്ച്. വില്ലേജിൽ 
അവ കാ ശിക ളായി താഴെ വിവരിക്കുന്ന 4 ( നാല്) പേർ - ഗൂഡാർ എസ്റ്റേറ്റ്, സെൻടൽ ഡിവിഷനിൽ ചിന്നക്കണ്ണ് 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 

എന്നയാൾ 25- 4 - 1998 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്. 
കമ പേര് 

പരേതനുമായുള്ള വയസ് പരേതന്റെ മരണാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മറ്റ് 
നമ്പർ 

ബന്ധം 

ആവ ശ്യ ങ്ങൾക്കു മായി അ ന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
ഉഷബേബി 

ഭാര്യ - 54 ലഭിക്കു ന്ന തി നായി ഭാര്യ വെള്ളയ ത്താൾ സമർപ്പിച്ച 
നീതു പി . ബേബി മകൾ 

അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
നീനു പി. ബേബി 

അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ലിജ ബേബി 

പരേതന്റെ അനന്തരാവകാശികളായി താഴെ കാണുന്നവർ 

മാത്രമാണുള്ളതെന്ന് അറിയിച്ചിരിക്കുന്നു. 
- പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആ വ ശ്യ ത്തി ലേ ക്കായി പരേതന്റെ നിയ മാ നു സത കമ 

- പേര് 

പരേതനുമായുള്ള വയസ് 
അവകാശികളായി മേൽവിവരിച്ച 1 മുതൽ 4 വരെയുള്ളവരെ നമ്പർ 

ബന്ധം 
പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 

വെള്ളയപ്പോൾ 

ഭാര്യ 
ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺ മെന്റ് ഗസറ്റിൽ പസിദ്ധീകരിച്ച് 30 

സെൽവരാജ് 

മകൻ 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 

പെരുമാൾ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമ യ ത്തിന് ശേഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 

നടരാജൻ 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 

മഞ്ജുള 

മകൾ 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 

ചന്ദ്രലേഖ 
വൈക്കം. 

തഹശീൽദാർ. 

പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


282 


